Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


COVERNM 


കേരള 


ള സർക് 


കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5th June 2012 

2012 ജൂൺ 5 
15th Jyaishta 1934 
1934 ജ്യേഷ്ഠം 15 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ2/ 33949 / 2011 / പാ . 

2012 മേയ് 19. 
പാലക്കാട് ജില്ലാ സായുധ സേന ഡെ . കമാണ്ടന്റിന്റെ 
കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കെ . എൽ. 01 എം / 9982 
( മ ഹീന്ദ്ര ജീപ്പ്) മോഡൽ 1998 ഡിപ്പാർട്ട്മെന്റ് വാഹനം 
22 -8 - 2012 കാലത്ത് 12 മണിക്ക് മേൽപടി കാര്യാലയത്തിൽവെച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങു 
ന്നതിന് ഒരു മണിക്കൂർ മുമ്പായി - 2, 500 നിരതദ്രവ്യമായി 
കെട്ടിവെക്കേണ്ടതും ആയത് ഡെ . കമാണ്ടന്റിന്റെ കാര്യാലയ 
ത്തിലടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ പാലക്കാട് ജില്ലാ പോലീസ് 
മേധാവിയുടെ കാര്യാലയത്തിൽ 18 - 8 - 2012, 4 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം മേൽപ്പറഞ്ഞ 
നിരക്കിൽ ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 
ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ്അടക്കം ചെയ്ത 
കവറിനുപുറത്ത് “ ഡിപ്പാർട്ട്മെന്റ് വാഹനം കെ .എൽ 01/ എം.9982 
(മഹീന്ദ്ര ജീപ്പ്) നമ്പർ ലേലത്തിൽ വാങ്ങുവാനുള്ള ദർഘാസ് 
എന്ന വ്യക്ത മാ യി രേഖ പ്പെ ടു ത്തേ ണ്ട താ ണ് . ലേലം 
അ വ സാ നിച്ചാ ലു ടൻ ദർഘാ സു കൾ തുറ ക്കു ന്നതും, 
ലേലത്തിലേയോ ദർഘാസിലേയോ തുകയിൽ ഏതാണോ 
കൂടുതൽ ആയതിന് ലേലം ദർഘാസ് ഉറപ്പിക്കുന്നതാണ്. 


ലേ ല ത്തിൽ എടു ത്ത യാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് 
തുകയും പകുതി സംഖ്യ ( നിരതദവ്യം കിഴിച്ച്) ലേല 
സ്ഥല ത്തു വച്ച് തന്നെ അട ക്കേ ണ്ട തും ബാക്കി സംഖ്യ 
(മുഴുവൻ തുക നികുതി അടക്കം) ലേലം/ ദർഘാസ് സ്ഥിര 
പ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റി പത്തുദിവസത്തിനകം അടച്ച് 
സ്വന്തം ചെലവിൽ വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. 

- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ബന്ധപ്പെട്ട യാളുടെ നിര തദവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം നടത്തുന്നതുമാണ്. പുനർ 
ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാവുന്നതും 
നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി 
സ്വീകരിക്കുന്നതുമാണ്. പുനർ ലേലത്തിൽ കൂടുതൽ തുക 
ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല. 
വാഹനം ലേലത്തിന് മുമ്പുള്ള പത്ത് പ്രവർത്തിദിവസങ്ങളിൽ 
രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള 
പ്രവർത്തി സമയങ്ങളിൽ കല്ലേക്കാട് സായുധ സേനാക്യാമ്പിൽ 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
പ്രകാരമുള്ള ലേലം മാറ്റി വെക്കുന്നതിനോ ലേലം/ദർഘാസ് 
വില്പന അസ്ഥിരപ്പെടു ത്തുകയോ ചെയ്യാനുള്ള പൂർണ്ണ 
അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
പാലക്കാട്. 


(ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


